is 


o 


. 


Regn . No . KERBIL / 2012/ 45073 
- dated 5 - 9 - 2012 with RNI 
Reg. No . KL / TV ( N )/ 634/ 2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


GOVERNM 


കേരള 
സ് 


സർക്കാ 


VMENT OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


2019 ആഗസ്റ്റ് 20 
20th August 2019 

1195 ചിങ്ങം 4 
4th Chingam 1195 
1941 ശാവണം 29 
29th Sravana 1941 


നമ്പർ 

) 34 
No. 


Vol . VIII 


Thiruvananthapuram , 

Tuesday 


PART III 
Co - operative Department 


കോഴിക്കോട് ജില്ലാ സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 

( ഹാജർ : രാധാകൃഷ്ണൻ, വി. കെ.) 


(3) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 

കോഴിക്കോട്- ന്റെ 6 - 6- 2019 -ാം തീയതി 
യിലെ ഇ 1563 /2019 നമ്പർ കത്ത്. 
ഈ ഓ ഫീ സിലെ 27 - 6 - 2019 -ാം 
തീയതിയിലെ സി. എസ്സ്. 3167 /2019 
നമ്പർ ഉത്തരവ്. 


നമ്പർ എ . ഇ .എൽ./ 3945 / 2019/ കെ . ഡിസ്. 


2019 ജൂ 


ലൈ 18 . 


വിഷയം : - മാവൂർ അഗ്രിക്കൾച്ചറൽ പാസസ്സിംഗ് 

കോ -ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി 
ക്ലിപ്തം നമ്പർ ഡി . 2678 സംഘത്തിന്റെ 
എല്ലാ ആസ്തി- ബാധ്യത കളും മാവൂർ 
സഹ ക രണ ബാങ്കിൽ ലയിപ്പിച്ച് 
( അ മാൽഗമേറ്റ്) ചെയ്ത്ഉത്തരവാകുന്നത് 

സംബന്ധിച്ച് . 
സൂചന : - (1) 10 - 1- 2019 -ാം തീയതിയിലെ മാവൂർ 

അഗ്രിക്കൾച്ചറൽ പാസ സ്സിംഗ് 
- കോ - ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് 
സൊസൈറ്റിയുടെ പൊതു യോ ഗ 
ത്തിലെ 5 -ാം നമ്പർ തീരുമാനം . 
മാവൂർ സർവ്വീസ് സഹ ക രണ് 
ബാങ്കിന്റെ 24- 2- 2019 -ാം തീയതിയിലെ 
പൊതു യോ ഗ ത്തിലെ II -ാം നമ്പർ 
തീരുമാനം. 


മാവൂർ അഗിക്കൾച്ച റൽ പാസ സ്സിംഗ് 
കോ -ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി 9- 6- 1998 - ൽ 
രജി സ്റ്റർ ചെയ്യു കയും 15 - 6 - 1998 - ൽ പ്രവർത്തനം 
ആരം ഭി ക്കു കയും ചെയ്തിട്ടുള്ള സംഘ ത്തിന് 2017 - 18 
വർഷ ത്തിലെ ആഡിറ്റ് സർട്ടിഫിക്കറ്റ് പ്രകാരം ഓ ഹരി 
മൂല ധന ബാക്കി നിൽപ്പ് ഇന ത്തിൽ 16 ,26, 8 2 0 രൂപയും 
നിക്ഷേപ ബാക്കിനിൽ്പ് ഇനത്തിൽ 85,49,954.50 രൂപയുമുണ്ട്. 
- സംഘം ഇപ്പോൾ 84 , 58,571.81 രൂപ അറ്റനഷ്ടത്തിലാണ് 
| പ്രവർത്തിക്കുന്നത്. സംഘത്തിന് ഗവൺമെന്റ്, ജില്ലാ ബാങ്ക്, 

ഐ . സി. ഡി. പി. എന്നിവിടങ്ങളിൽ വായ്പ കുടിശ്ശികയുള്ള 
തിനാലും സംഘത്തിന് മുഴുവൻ സമയവും പ്രവർത്തിക്കുവാൻ 
സാധിക്കാത്തതും സംഘത്തിന്റെ അറ്റനഷ്ടത്തിന്റെ തോത് 
വർദ്ധിപ്പിക്കുവാൻ കാരണമായി. സംഘത്തിന്റെ പേരിൽ 58 
സെന്റ് സ്ഥലവും ആയതിൽ സംഘം കെട്ടിടവും സംഘം 
പ്രവർത്തിപ്പി ക്കു വാ നാ വ ശ്യമായ മെഷീ ന റിക ളു മു ണ്ട്. 


Gaz . No. 34 /2019 /DTP (Co-operative ). 


243 


182 


KERALA GAZETTE 


[PART III 


അവസാന ആഡിറ്റ് സർട്ടിഫിക്കറ്റ് പ്രകാരം സംഘത്തിന്റെ 
പേരിലുള്ള സ്ഥല ത്തിന്റെ വില 2, 91,305 രൂപയും 
കെട്ടിട ത്തിന്റെയും മെഷിനറികളുടെയും വില 11,22 ,793 
രൂപ യു മാ ണ് . സംഘം ഗവൺമെന്റ് ഷെയർ ഇന ത്തിൽ 
12 ,39,000 രൂപയും ഐ . സി . ഡി . പി . ഷെയർ ഇനത്തിൽ 
26 , 00 , 000 രൂപയും ഗവൺമെന്റ് ലോൺ ഇനത്തിൽ 13,71,000 
രൂപയും ജില്ലാ ബാങ്കിൽ ക്യാഷ് കഡിറ്റ് ഇന ത്തിൽ 
70,07,791 രൂപയും അടവാക്കുവാനുണ്ട്. സംഘത്തിൽ ഇപ്പോൾ 
സെകട്ടറി മാത്രമാണ് ജീ വ ന ക്കാ ര നാ യിട്ടു ള്ള ത് . ടി 
ജീവനക്കാരൻ 31-5- 2019 -ാം തീയതിയിൽ സർവ്വീസിൽ നിന്ന് 
വിരമിച്ചിരിക്കുകയാണ്. ടിയാന് നൽകു വാ നുള്ള ശമ്പള 
കുടിശ്ശികയും വിരമിക്കുന്ന സമയത്ത് നൽകുവാനുള്ള മറ്റ് 
ആനു കൂ ല്യ ങ്ങളും കുടിശ്ശിക യായി ബാക്കി നിൽപ്പു ണ്ട്. 
സംഘം 10 - 1 - 2019 -ാം തീയതിയിൽ ചേർന്ന വിശേഷാൽ 

പൊതുയോഗത്തിൽ ആകെയുള്ള 547 മെമ്പർമാരിൽ 42 പേർ 
പങ്കെടുക്കുകയും മാവൂർ അഗ്രിക്കൾച്ചറൽ പാസസ്സിംഗ് 

കോ -ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ക്ലിപ് തം 
നമ്പർ ഡി 2678 എന്ന സംഘത്തെ മാവൂർ സർവ്വീസ് 
സഹ ക രണ ബാങ്കിൽ ലയിപ്പിക്കു ന്ന തിനുള്ള തീരുമാനം 
ഐക്യകണ്ന അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 


- സൂചന രണ്ട് പ്രകാരം മാവൂർ സർവ്വീസ് സഹകരണ 
ബാങ്ക് 24 - 2 - 2019 - ന് വിശേഷാൽ പൊതുയോഗം ചേരുകയും 
120 പേർ പങ്കെടുത്ത പ്രസ്തുത യോഗത്തിൽ മേൽ ലയന 
തീരു മാ നം ഐക്യ ക ണ് ഞന അംഗീ ക രി ക്കു കയും 
ചെയ്തിട്ടുണ്ട്. സംഘത്തിന്റെ 2017 - 18 വർഷത്തെ ആഡിറ്റ് 
സർട്ടി ഫിക്കറ്റ് പരി ശോ ധിച്ച തിൻ പ്രകാരം സംഘം 
73, 03 ,704 രൂപ അറ്റലാഭത്തിൽ പ്രവർത്തിക്കുന്നതും ആഡിറ്റ് 
ക്ലാസിഫിക്കേ ഷൻ എ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതും 
ക്ലാസ്I സ് സ്പെഷ്യൽ കാറ്റ ഗ റി യിൽ ഉൾപ്പെടുന്ന 
സംഘമാണെന്ന് ബോധ്യപ്പെടുന്നു . മേൽ സാഹചര്യത്തിൽ 
താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

- ഉത്തരവ് 
9 - 6 - 1998 - ൽ രജിസ്റ്റർ ചെയ്യുകയും 15 - 6 - 1998 - ൽ 
പ്രവർത്തനം ആരംഭിക്കുകയും 2017 - 18 ആഡിറ്റ് സർട്ടിഫിക്കറ്റ് 
പ്രകാരം 84,58,571.81 രൂപ അറ്റ് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന 
തു മാ യ മാവൂർ അഗ്രിക്കൾച്ചറൽ പാസ സ്സിംഗ് 

കോ - ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ക്ലിപ്തം 
നമ്പർ ഡി . 2678 - ന്റെ ഇന്നേ തീയതിവരെയുള്ള എല്ലാവിധ 
ആസ്തി ബാദ്ധ്യതകളും മാവൂർ സർവ്വീസ് സഹകരണ 
ബാങ്ക് ക്ലിപ്തം നമ്പർ എഫ് 1247 - ൽ കേരള സഹകരണ 
നിയമം വകുപ്പ് 14 ( എ ) പ്രകാരം സംയോജിപ്പിച്ച് ഇതിനാൽ 
ഉത്തരവാകുന്നു . 


സഹ ക ര ണ സംഘം ജോയിന്റ് 

- ( ഒപ്പ്) 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, ജോയിന്റ് രജിസ്ട്രാർ 
കോഴിക്കോട്. 

(ജനറൽ). 


244 


